OFKERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 
Reg . No. KL / TV ( N ) /634/ 2018-20 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


2020 


COVERNMENT 


കാ 


സാ 


കേരള ഗസറ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ഒക്ടോബർ 20 
20th October 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1196 തുലാം 4 
4th Thulam 1196 


41 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 28 
28th Aswina 1942 


PART III 


Co -operative Department 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ നടപടികമം 

( ഹാജർ: എം . സജീർ, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ), വയനാട് 


( 1 ) 


നമ്പർ എ . ഇ.എൽ. 1136 2020. 


2020 സെപ്റ്റംബർ 14 . 


വിഷയം:-സഹകരണ വകുപ്പ്- കാരക്കാമല ലേബർ കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 127 

സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന:-(1) മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ )-ടെ 7-3-2020 - ലെ പി 827/2017 ( 40 ) നമ്പർ കത്തും വകുപ്പ് 66 

പ്രകാരമുള്ള റിപ്പോർട്ടും . 
( 2 ) ഈ ആഫീസിലെ 29-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ കാരക്കാമല ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന കാരക്കാമല ലേബർ കോൺടാക്ട് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 127 വർഷങ്ങളായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് മാനന്തവാടി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ)-ടെ 25-9-2019 - ലെ എം 1827/2017 ( 40 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം 
ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന തിന് ആ ആഫീസിലെ മാന ന്ത വാടി യൂണിറ്റ് ഇൻ പെ ക്ടറെ 
നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ 
സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും 26-5-1993 - ൽ സംഘം ഭരണസമിതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് 1993-96 
കാലത്തേക്ക് നടത്തിയിരുന്നുവെന്നും ആ കാലത്തെ ഭരണസമിതി അംഗങ്ങളായ ബാബു ജോൺ മുതൽ 8 പേർ ഉണ്ടായിരുന്നു 
വെന്നും ഇപ്പോൾ സംഘത്തിൽ ഭരണസമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും മാനന്തവാടി ആഡിറ്റ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ നൽകിയ കത്ത് പ്രകാരം സംഘത്തിൽ നാളിതു വരെ ആഡിറ്റ് നടത്തിയിട്ടില്ല എന്നും ഇപ്പോൾ സംഘത്തിൽ 


Gaz . No. 41 / 2020 / DTP (Co - operative ). 


339 


20th OCT . 2020 ] 


CO -OPERATIVE DEPARTMENT 


148 


ഭരണസമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് 
നട ത്തിയിട്ടില്ല എന്നും സംഘ ത്തിന് ഭരണ സമിതിയോ, ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും നില വിൽ യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും 
ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ 
നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. 
മേൽ സാഹചര്യത്തിൽ 

സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ 
ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ സഹകരണ 
യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ യാതൊരു 
മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സംഘം 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം കാരക്കാമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഡബ്ളിയു . 127 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധ നപ്പട്ടിക 
തയ്യാറാ ക്കേ ണ്ടതും സംഘ ത്തിന്റെ 

മു ത ലൂ കളും 

റിക്കാർഡു കളും ഏറ്റ ടു ക്കേ ണ്ടതും ഏ റ്റെ ടുത്ത 
മുതലുകളുടെയും റിക്കാർഡുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് 
തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സക ല 


( 2 ) 


നമ്പർ എ . ഇ.എൽ. 113712020. 


2020 സെപ്റ്റംബർ 14 . 


വിഷയം: സഹകരണ വകുപ്പ്- വെള്ളമുണ്ട് പഞ്ചായത്ത് പൂഴി തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ഡബ്ളിയു . 97 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 


സൂചന:-( 1 ) മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ)-ടെ 7-3-2020 - ലെ പി 827/2017 ( 39 ) നമ്പർ കത്തും വകുപ്പ് 66 

പ്രകാരമുള്ള റിപ്പോർട്ടും. 


( 2 } ഈ ആഫീസിലെ 29-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ വെള്ളമുണ്ട പഞ്ചായത്ത് പ്രവർത്തന പരിധിയായി രൂപീകൃതമായ വെള്ളമുണ്ട പഞ്ചായത്ത് പൂഴി 
തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 97 വർഷങ്ങളായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് മാനന്തവാടി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) -ന്റെ 25-9-2019 - ലെ എം / 827 / 2017 ( 39 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം 
ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . പരിശോധന 
ഉദ്യോഗസ്ഥൻ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആയതിന്റെ പകർപ്പ് ഈ ആഫീസിലേക്ക് 
സൂചന ( 1 ) പ്രകാരം അയച്ചുതന്നിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും ഇപ്പോൾ 
സംഘത്തിൽ ഭരണസമിതിയോ, അഡ്മിനിസ്ട്രേറ്ററോ ഇല്ല എന്നും മാനന്തവാടി സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല 
എന്നും സംഘം ഔദ്യോഗിക മേൽവിലാസത്തിലേക്ക് രജിസ്ട്രേഡ് കത്ത് അയച്ചെങ്കിലും ആയത് വിലാസമില്ലാതെ തിരിച്ചു 
വന്നുവെന്നും, സംഘത്തിന് ഭരണസമിതിയോ, ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും 
നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 
സാഹചര്യമാണ് ഉള്ളതെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും പരിശോധനാ ഉദ്യോഗസ്ഥൻ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സംഘ ത്തിൽ സഹ ക രണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ 
ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് 
ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ 
സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ 
യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല. മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


340 


20th 0CT . 2020 ] 


CO -OPERATIVE DEPARTMENT 


149 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം വെള്ളമുണ്ട പഞ്ചായത്ത് പൂഴി തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ഡബ്ളിയു . 97- ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധ നപ്പട്ടിക 
തയ്യാറാ ക്കേ ണ്ട തും സംഘ ത്തിന്റെ 

മ ത ലു കളും റിക്കാർഡുകളും ഏറ്റ ടു ക്കേ ണ്ടതും ഏറ്റെടുത്ത 
മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് 
തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സക ല 


( 3 ) 


നമ്പർ എ . ഇ.എൽ. 1138/2020 . 


2020 സെപ്റ്റംബർ 14 . 


വിഷയം:-സഹകരണ വകുപ്പ് വെള്ളമുണ്ട പഞ്ചായത്ത് ലേബർ കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ഡബ്ളിയു . 120 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന:-( 1 ) മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ )-ടെ 7-3-2020 - ലെ പി /827 / 2017 ( 38 ) നമ്പർ കത്തും വകുപ്പ് 66 

പ്രകാരമുള്ള റിപ്പോർട്ടും. 


( 2 ) ഈ ആഫീസിലെ 29-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


66 


മാനന്തവാടി താലൂക്കിൽ വെള്ളമുണ്ട പഞ്ചായത്ത് പ്രവർത്തന പരിധിയായി നിശ്ചയിച്ച് രൂപീകരിച്ച വെള്ളമുണ്ട പഞ്ചായത്ത് 
ലേബർ കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 120 വർഷങ്ങളായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) -ടെ 25-9-2019 - ലെ എം / 827 /2017 ( 38 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 

പകാരം ഒരു പരിശോ ധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന തിന് ആ ആഫീസിലെ മാന ന്ത വാടി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി 
റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും സംഘത്തിൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടത്തിയത് 
20-8-1993 -നാണെന്നും ഇപ്പോൾ സംഘത്തിൽ ഭരണസമിതിയില്ല എന്നും മാനന്തവാടി ആഡിറ്റ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയ കത്ത് 
പകാരം സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല എന്നും സംഘം ഔദ്യോഗിക മേൽവിലാസത്തിലേക്ക് രജിസ്ട്രേഡ് 
കത്ത് അയച്ചുവെന്നും, സംഘത്തിന് ഭരണ സമിതിയോ, ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും 

നിലവിൽ യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും 
ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


സഹ ക രണ 


71 


ടി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സം ഘ ത്തിൽ 

നിയമം വകുപ്പ് ( 1 ) പകാരം 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ 
ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് 
ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ 
സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ 
യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല. മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം വെള്ളമുണ്ട് പഞ്ചായത്ത് ലേബർ കോൺടാക്ട് സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 120 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധ നപ്പട്ടിക 
തയ്യാ റാ ക്കേ ണ്ടതും സംഘ ത്തിന്റെ 

മു ത ലു കളും റിക്കാർഡുകളും ഏ ടു ക്കേ ണ്ടതും ഏറ്റ കുത്ത 
മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി 
മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സക ല 


341 


20th 0CT . 2020 ] 


CO -OPERATIVE DEPARTMENT 


150 


(4) 


നമ്പർ എ . ഇ.എൽ. 1139/2020 . 


2020 സെപ്റ്റംബർ 14 . 


വിഷയം: സഹ ക രണ വകുപ്പ്-എടവക പഞ്ചാ യത്ത് പൂഴി തൊഴി ലാളി സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ 

ഡബ്ളിയു . 12 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന; - ( 1) മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ )-ടെ 7-3-2020 - ലെ പി / 827 / 2017 ( 37 ) നമ്പർ കത്തും വകുപ്പ് 66 

പ്രകാരമുള്ള റിപ്പോർട്ടും. 
( 2 ) ഈ ആഫീസിലെ 29-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 
മാനന്തവാടി താലൂക്കിൽ എടവക പഞ്ചായത്ത് പ്രവർത്തന പരിധിയായി നിശ്ചയിച്ച് രൂപീകരിച്ച എടവക പഞ്ചായത്ത് പൂഴി 
തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 121 വർഷങ്ങളായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് മാനന്തവാടി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ടെ 25-9-2019 - ലെ എം / 827 / 2017 ( 37 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം 
ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് 
ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും സംഘത്തിൽ ഭരണസമിതിയില്ല എന്നും മാനന്തവാടി ആഡിറ്റ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയ 
കത്ത് പ്രകാരം സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല എന്നും സംഘം ഔദ്യോഗിക മേൽവിലാസത്തിലേക്ക് രജിസ്ട്രേഡ് 
കത്ത് അയച്ചുവെന്നും, സംഘത്തിന് ഭരണ സമിതിയോ, ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും 

നിലവിൽ യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും 
ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല 
ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള 

ബാങ്ക് നോടും മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് 
സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സഹകരണ 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം എടവക പഞ്ചായത്ത് പൂഴി തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ഡബ്ളിയു . 121 - ന്റെ 

പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയ മിച്ചു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധ നപ്പട്ടിക 
തയ്യാ റാ ക്കേ ണ്ടതും സംഘ ത്തിന്റെ 

മു ത ല ക ളും 

റിക്കാർഡു കളും ഏ ഐ ടു ക്കേ ണ്ടതും ഏറ്റെടുത്ത 
മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് 
തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സക ല 


( 5 ) 


നമ്പർ എ . ഇ.എൽ. 11140 / 2020. 


2020 സെപ്റ്റംബർ 14 . 


സംഘം 


വിഷയം:-സഹകരണ വകുപ്പ്- മാനന്തവാടി ബ്ലോക്ക് പൗൾട്രിഫാം ബീഡേഴ്സ് സഹകരണ 

ക്ലിപ്തം നമ്പർ 
ഡബ്ളിയു . 82 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-( 1 ) മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ )-ടെ 7-3-2020 - ലെ പി / 827 / 2017 ( 36 ) നമ്പർ കത്തും വകുപ്പ് 66 

പ്രകാരമുള്ള റിപ്പോർട്ടും. 
( 2 ) ഈ ആഫീസിലെ 29-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി ബ്ലോക്ക് പ്രവർത്തന പരിധിയായി നിശ്ചയിച്ച് രൂപീകരിച്ച മാനന്തവാടി ബ്ലോക്ക് 
പൗൾട്രിഫാം ബീഡേഴ്സ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 82 വർഷങ്ങളായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ ) -ടെ 25-9-2019 - ലെ എം / 827 / 2017 ( 36 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 
66 പ്രകാരം ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് 
ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധ ന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു 


342 


20th OCT . 2020) 


CO -OPERATIVE DEPARTMENT 


151 


പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും 1-7-1990 - ൽ സംഘത്തിൽ 90-93 കാലഘട്ടത്തിലേക്ക് ഒരു ഭരണസമിതി തെരഞ്ഞെടുപ്പ് 
നടത്തിയിരുന്നുവെന്നും അതിൽ സി . ജെ . കുര്യാക്കോസ് മുതൽ 8 പേരെ ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുത്തിരുന്നു 
എന്നും പിന്നീട് സംഘത്തിൽ ഭരണസമിതി ഇല്ല എന്നും സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല എന്നും സംഘത്തിന് 
ആഫീസ് ഇല്ല എന്നും നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരി 
ക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ 
സാഹചര്യത്തിൽ 

സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ 
ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ സഹകരണ 
യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ യാതൊരു 
മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സംഘം 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം മാനന്തവാടി ബ്ലോക്ക് പൗൾട്രിഫാം ബ്രീഡേഴ്സ് സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 82 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധനപ്പട്ടിക 
തയ്യാ റാ ക്കേ ണ്ടതും സംഘ ത്തിന്റെ 

മ ത ലു കളും 

റിക്കാർഡു കളും ഏറ്റ ടു ക്കേ ണ്ടതും ഏ ടു ത്ത 
മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് 
തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സക ല 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ഓഫീസ്, വയനാട്. 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


Gaz . No. 41/ 2020 /DTP (Co - operative ). 


343 


